Reg . No. 02 ). Mmio 
KL / TV ( N ) / 12 / 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


PET 


W 
.. 


GOVERN 


** 
* 


Og nude 
WMENT OF 


doo 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th September 2012 
2012 omngoma 4 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 1 35 


Weijo 57 S 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


13th Bhadra 1934 

1934 solo 13 


PART III 


Stores Purchase 


Jails Department 


TENDER NOTICES 


(1 ) 


No. M3- 12675 /2012 . 


31st July 2012 


Sealed tenders are invited for the supply of 10 Semi 
Automatic Chappathi Making Machine in Central Prison , 
Kannur, Viyyur, Special Sub Jail, Thiruvananthapuram , 
District Jail , Thiruvananthapuram , Kollam , Ernakulam and 
Kozhikode. 


Application for tender forms should be accompanied 
by cash remittance as detailed below . 

Original — 4 ,200 + 4 % VAT. 

Duplicate — 2 ,100 + 4 % VAT. 
The tenders should be superscribed with 
the Number, Name of Tender and addressed to the 
Additional Director General of Police ( Prisons ), Prisons 
Headquarters, Poojappura, Thiruvananthapuram - 12. The 
PAC of the tender will be · 27 ,50,000 . 


Last date and time for receipts of tender with 1 % 
M 

D 
will be 2 p . m . on 14 - 9 - 2012 and will be opened 
at 3 p .m . on the same day in the presence 
of such tenderers or their authorised representatives 
who are present at that time. 

Late tenders will not be accepted . The rates 
quoted will be valid upto 31 - 3 -2013 . 

Tender form may be obtained from the office of the 
Additional Director General of Police (Prisons) on working 
а 

y 
during office hours. 

The cost of tender forms shall not be refunded under 
any circumstance . Sale of tender forms will be closed 
at 3 p.m . on 13-9 - 2012 . 


Cheques , Postage Stamps etc. will not be accepted 
towards the cost of tender forms nor will the forms be 
sent by V.P. P. Further details are available from Prisons 
Headquarters during office hours . 


- കേരളത്തിലെ സെൻട്രൽ ജയിൽ കണ്ണൂർ, വിയ്യൂർ, ജില്ലാ 
ജയിൽ, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോഴിക്കോട്, 
സ്പെഷ്യൽ സബ് ജയിൽ, തിരുവനന്തപുരം എന്നീ ജയിലുകളി 
ലേക്ക് 10 സെമി ഓട്ടോമാറ്റിക് ചപ്പാത്തി മേക്കിംഗ് മെഷീൻ 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


- മുദ്രവച്ച ദർഘാസുകൾ അടങ്ങിയ കവറിനുമുകളിൽ 
വിതരണം ചെയ്യുവാനുദ്ദേശിക്കുന്ന ദർഘാസിന്റെ ക്രമനമ്പരും 
പേരും എഴുതി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് 
പോലീസ് ( പിസൺസ്) , ജയിൽ ആസ്ഥാന കാര്യാലയം, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നൽകേണ്ടതാണ്. 


the Number, Name of Tender and addressed to the 
Addional Director General of Police (Prisons ), Prisons 
Headquarters, Poojappura, Thiruvananthapuram -12 . The 
PAC of the tender will be · 16 ,25 ,000. 

Last date and time for receipt of tender with 1 % 
E .M .D . and preliminary agreement bond will be 2 p.m . on 
7 -9 -2012 and will be opened at 3 p .m . on the same day in 
the presence of such tenderers or their authorised 
representatives who are present at that time. 

Late tenders will not be accepted . The rates quoted 
will be valid upto 31- 3 -2013 . 

Tender form may be obtained from the office of the 
Additional Director General of Police (Prisons) on working 
days during office hours . 

The cost of tender forms shall not be refunded under 
any circumstance. Sale of tender forms will be closed 
at 3 p. m . on 6 - 9-2012 . 

Cheques, Postage Stamps etc . will not be accepted 
towards the cost of tender forms nor will the forms be 
sent by V .P .P . Further details are available from Prisons 
Headquarters during office hours. 


അടങ്കൽ തുക - 27,50,000. 


ദർഘാസുകൾ 1 % ഇ . എം. ഡി . സഹിതം സമർപ്പിക്കേണ്ട 
അവസാന തീയതി 14 - 9 - 2012 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. 
ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടവരുടേയോ അല്ലെങ്കിൽ അവരുടെ 
പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ 14 - 9 - 2012 -ാം തീയതി 
വൈകുന്നേരം 3 മണിക്ക് ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. 

താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണ 
വശാലും സ്വീകരിക്കുന്നതല്ല. 

ടെണ്ടർ നിരക്ക് 31- 3 - 2013 വരെ പ്രാബല്യത്തിലുണ്ടായി 
രിക്കും. തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ 
ഓഫ് പോലീസ് ( പിസൺസ്) - ന്റെ ഓഫീസിൽ രൊക്കം 
പണമടച്ചാൽ ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. 


കണ്ണൂർ സെൻട്രൽ ജയിൽ, കണ്ണൂർ വനിതാ ജയിൽ, 
സബ് ജയിൽ, ഹോർഗ് എന്നിവിടങ്ങളിൽ എഫ്. എം . 
റേഡിയോ സിസ്റ്റം വിതരണം ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- മുദ്രവച്ച ദർഘാസുകൾ അടങ്ങിയ കവറിനുമുകളിൽ 
വിതരണം ചെയ്യുവാനുദ്ദേശിക്കുന്ന ദർഘാസിന്റെ ക്രമനമ്പരും 
പേരും എഴുതി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് 
പോലീസ് ( പിസൺസ്), ജയിൽ ആസ്ഥാന കാര്യാലയം, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നൽകേണ്ടതാണ്. 


- ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 4,200 + 4 % വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ്- 2, 100 + 4 % വാറ്റ്. 
ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു കാരണ 
വശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വിൽപന 13 - 9- 2012 -ാം 
തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് അവസാനിക്കുന്നതാണ്. 

- ദർഘാസ് ഫോറം വി . പി. പി. യായി അയയ്ക്കുക യോ 
ചെക്ക് പോസ്റ്റേജ് സ്റ്റാമ്പ് മുത ലാ യവ ഫോറ ത്തിന്റെ 
വിലയായി സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല . 


അടങ്കൽ തുക - 


16 ,25,000 . 


ദർഘാസുകൾ 1 % ഇ . എം . ഡി . യും പിലി മി നറി 
എഗ്രിമെന്റ് ബോണ്ടും സഹിതം സമർപ്പിക്കേണ്ട അവസാന 
തീയതി 7 - 9 - 2012 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ദർഘാസുകൾ 
സമർപ്പിക്കപ്പെട്ടവരുടേയോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളു 
ടേയോ സാന്നിദ്ധ്യത്തിൽ 7 - 9- 2012 -ാം തീയതി വൈകുന്നേരം 
3 മണിക്ക് ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. 


No , M3 - 12677/2012. 


31st July 2012 . 


താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണ 
വശാലും സ്വീകരിക്കുന്നതല്ല. 


Sealed tenders are invited for the supply of FM 
Radio System in Central Prison , Kannur, Womens Prison , 
Kannur and Sub Jail , Hosdurg . 

Application for tender forms should be accompanied 
by cash remittance as detailed below . 

Original - 2,500 + 4 % VAT . 

Duplicate - 1 ,250 + 4 % VAT. 
The tenders should be superscribed with 


ടെണ്ടർ നിരക്ക് 31 -3- 2013 വരെ പ്രാബല്യത്തിലുണ്ടായി 
രിക്കും. തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ 
ഓഫ് പോലീസ് ( പി സൺസ്) - ന്റെ ഓഫീസിൽ രൊക്കം 
പണമടച്ചാൽ ദർഘാസ് ഫാറം ലഭിക്കുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില : 


അസ്സൽ- 2,500 + 4 % വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ്- 1, 250 + 4 % വാറ്റ്. 
ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു കാരണ 
വശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വില്പന 6 - 9- 2012 -ാം 
തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് അവസാനിക്കുന്നതാണ്. 

ദർഘാസ് ഫോറം വി. പി. പി . യായി അയയ്ക്കുകയോ 
ചെക്ക് പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല. 


(Sd.) 


Prisons Headquarters , 
Thiruvananthapuram . 


Additional Director 
General of Police ( Prisons ). 


